C 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KLITV ( N ) 634 / 2021-2023 


കേരള 


സർക്കാർ 


COVERNMENT 
OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


} 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


21st SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7707 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനു 
മായുള്ള ബന്ധം 


1 


ദേവകി , പി . എൻ . 


ഭാര്യ 


66 


2 


താര , സി . 


മകൾ 


47 


3 


നന്ദഗോപൻ , സി . 


മകൻ 


46 


ഈ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ള 
തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷ കൾ 
പരിഗണിക്കുന്നതല്ല . 

( 23 ) 
നമ്പർ എ5-14352 / 2021 . 

2021 ആഗസ്റ്റ് 26 
കണ യ നൂർ താലൂക്കിൽ എറണാകുളം വില്ലേ ജിൽ 
തക്ക ണാർ വട്ടം ദേശത്ത് എ -5 വി . ബി . , ക്ലാസിക്ക് 
അപ്പാർട്ട്മെന്റിൽ വീട്ടിൽ പൊന്നമ്പലം , ആർ . എന്നയാൾ മരണ 
പ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകൾ മംഗളാംബാൾ 
അമ്പ ല വാ ണൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജ് 
ആഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 31-1-2021 -ാം 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 
ശിവകാമസുന്ദരി പൊന്നമ്പലം ഭാര്യ 
രാമകൃഷ്ണൻ പൊന്നമ്പലം മകൻ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷ കൾ 
പരിഗണിക്കുന്നതല്ല . 

( 25 ) 
നമ്പർ എ5-149942021 . 

2021 സെപ്റ്റംബർ 15 . 
കണ യ നൂർ താലൂക്കിൽ പൂണിത്തുറ വില്ലേ ജിൽ 
വൈറ്റില ദേശത്ത് പിതൃ ഛായ വീട്ടിൽ ജിതേന്ദ്ര കുമാർ 
എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്തരാ 
വ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി പരേതന്റെ 
മകൻ ലെ നിൻ ജിതേന്ദ് സമർപ്പിച്ച് അപേക്ഷയിൻ മേൽ 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
7-6-2021 തീയതി മരിച്ചു പോയെന്നും പരേതന്റെ അവകാശി 
കളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


1 


ലത ജിനേന്ദ 


64 


ഭാര്യ 
മകൻ 


2 


36 


ലെനിൻ ജിതേന്ദ് 
ചിന്തൻ ജിതേന്ദ് 


3 


35 


: 3 


1 


72 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം കണ യ നൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷ കൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കണയന്നൂർ . 

തഹശീൽദാർ . 


2 


55 


3 


ഗംഗാധരൻ പൊന്നമ്പലം 


53 


4 


മംഗളാംബാൾ അമ്പലവാണൻ 


മകൾ 


49 


Aluva Taluk 


പരസ്യം 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം കണ യ നൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷ ക ൾ 
പരിഗണിക്കുന്നതല്ല . 


( 1 ) 
നമ്പർ എച്ച്3-7013 { 2021 . 

2021 ആഗസ്റ്റ് 31 . 
ആലുവ താലൂക്ക് നെടുമ്പാശ്ശേരി വില്ലേജിൽ പൊയ്ക്കാട്ടുശ്ശേരി 
കരയിൽ തേലപ്പിള്ളി വീട്ടിൽ വറീത് ഐപ്പ് , ടിയാൻ ഭാര്യ 
ഏ ല മ്മ ( ഏ ല്യ ) എന്നി വർ യഥാ ക മം 

24-9-1999 , 
13-1-2014 -ാം എന്നീ തീയതികളിൽ മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതരുടെ മകൻ ഏല്യാസ് , ടി . ഐ . അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സർ വഴി 
നട ത്തി യതിൽ 

പറ യുന്നവരാണ് 
പരേതരുടെ നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


അ  ് ന ഷണം 


താഴ 


( 24 ) 
നമ്പർ എ5-12819 / 2021 . 

2021 ആഗസ്റ്റ് 25 . 
കണയന്നൂർ താലൂക്കിൽ ഇടപ്പളളി ( സൗത്ത് ) വില്ലേജിൽ 
പാലാരിവട്ടം ദേശത്ത് ചാഞ്ഞങ്ങാട്ട് വീട്ടിൽ ചന്ദ്രൻ എന്നയാൾ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്തരാവകാ 
ശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ അനിത 
ചന്ദ്രൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 29-1-2019 തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതരുമായുള്ള 

ബം 


1 


മകൻ 


68 


2 


ഏല്യാസ് , ടി . ഐ . 
ടി . ഐ . വർഗ്ഗീസ് 
ടി . ഐ . യാക്കോബ് 


72 


3 


60 


4 


അന്നമ്മ 


മകൾ 


80 


1 


അനിത ചന്ദ്രൻ 


ഭാര്യ 


56 


5 


മറിയാമ്മ 


76 


33 


2 


രാഹുൽ ചന്ദ്രൻ 


മകൻ 


33 


6 


സാറാമ്മ 


64 


33 


Gaz , No. 37 / 2021 / DTP . ( CLR ) . 


155 


7708 


KERALA GAZETTE 


[ PART III 


( 4 ) 


നമ്പർ എച്ച്3-7170 / 2021 . 


2021 ആഗസ്റ്റ് 31 . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജ രാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധി ക്കു ശേഷമാ 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


ലഭി ക്കുന്ന 


ആലുവ താലൂക്ക് ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
കരയിൽ മഞ്ഞംതുരുത്തു വീട്ടിൽ അയ്യർ മകൻ അപ്പു എന്ന 
കക്ഷി 7-8 - 2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ മകൻ പ്രസാദ് അപേക്ഷ സമർപ്പിച്ചിട്ടു 
ള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീ സർവഴി അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


( 2 ) 
നമ്പർ എച്ച്3-7165 / 2021 . 

2021 ആഗസ്റ്റ് 31 . 
ആലുവ താലൂക്ക് മറ്റൂർ വില്ലേജിൽ പൊതിയക്കര കരയിൽ 
വളാഞ്ചേരി വീട്ടിൽ ഔസേഫ് മകൻ ബേബി എന്ന കക്ഷി 
22 -4-2021 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ എൽസി ബേബി അപേക്ഷ സമർപ്പിച്ചി 
ട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നറിവായിരിക്കുന്ന 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ഭവാനി 


ഭാര്യ 


68 


2 


ഉഷ് 


മകൾ 


50 


3 


മല്ലിക 


46 


പേര് 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


4 


പ്രസാദ് 


മകൻ 


49 


ബന്ധം 


1 


എൽസി ബേബി 


ഭാര്യ 


53 


2 


റാണിമോൾ ബേബി 


മകൾ 


20 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജ രാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നില്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( 5 ) 


( 3 ) 
നമ്പർ എച്ച്3-7169 / 2021 . 

2021 ആഗസ്റ്റ് 31 . 
ആലു വി താലൂക്ക് 

ആലു വ വെസ്റ്റ് വില്ലേ ജിൽ 
തോട്ടക്കാട്ടുകര കരയിൽ സച്ചിന്ദപുരം വീട്ടിൽ കേശവൻ നായർ 
മകൻ ജയ മോ ഹ ൻ എന്ന കക്ഷി 16 -1- 2 021 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടു ക്ക ണ മെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
സുപ്രിയ , പി . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട 
വില്ലേ ജാഫീ സർ വഴി അന്വേഷണം നട ത്തിയതിൽ താഴ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


നമ്പർ എച്ച്3-7294 / 2021 . 

2021 സെപ്റ്റംബർ 4 . 
ആലുവ താലൂക്ക് , ചൂർണ്ണിക്കര വില്ലേജിൽ കുന്നത്തേരി 
കരയിൽ കൊരക്കനാട്ടു വീട്ടിൽ അലി ഭാര്യ ബീപാത്തു അലി 
എന്ന കക്ഷി 16-5-2021 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ ഹബീബ് , കെ . എ . അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


ഹംസകുഞ്ഞ് 


മകൻ 


45 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


ഹബീബ് , കെ . എ . 


39 


3 3 


3 


ലത്തീഫ് , കെ . എ . 


43 


1 


സുപ്രിയ , പി . 


ഭാര്യ 


49 


4 


42 


2 


ഗൗരിലക്ഷ്മി നായർ 


സലിം , കെ . എ . 


മകൾ 


5 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജ രാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധി ക്കു ശേഷമോ ലഭി ക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജ രാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധി ക്കു ശേഷമാ ലഭി ക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


156 


21st SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7709 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ഇന്ദുലേഖ മുരളീധരൻ 


ഭാര്യ 


49 


2 


ലക്ഷ്മി 


മകൾ 


22 


( 6 ) 
നമ്പർ എച്ച്3-7154,2021 , 

2021 സെപ്റ്റംബർ 4 , 
ആലുവ താലൂക്ക് അങ്കമാലി വില്ലേജിൽ അങ്കമാലി കര , 
മേനാച്ചേരി വീട്ടിൽ അന്തോണി മകൻ വർഗ്ഗീസ് എന്ന കക്ഷി 
12-10-2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ അനിൽ വർഗ്ഗീസ് അപേക്ഷ സമർപ്പിച്ചി 
ട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തി യതിൽ 

പ റ യുന്നയാളാണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശി എന്നറിവായിരിക്കുന്നു . 


3 


പാർവതി 


25 


താ കഴ 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജ രാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


( 9 ) 


നമ്പർ എച്ച്3-7161 ; 2021 . 


2021 സെപ്റ്റംബർ 1 . 


അനിൽ വർഗ്ഗീസ് 

മകൻ 

49 
മുകളിൽ കാണിച്ചിരിക്കുന്നയാളിന്റെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമയപരിധിക്കു ശേഷമോ 

ലഭിക്കുന്ന 

പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


ആലുവ താലൂക്ക് മല യാറ്റൂർ വില്ലേജിൽ മലയാറ്റൂർ 
കര ചിറ്റുപറമ്പൻ വീട്ടിൽ അന്തോണി മകൻ അവറാച്ചൻ എന്ന 
കക്ഷി 23-11-2016 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്ക ണ മെന്നാ 
വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൾ അൻസ , സി . എ . 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീ 
സർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


ഖ് 


ക്രമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബം 


നമ്പർ 


നമ്പർ എച്ച്3-7156 ; 2021 . 

2021 സെപ്റ്റംബർ 4 . 
ആലുവ താലൂക്ക് കറുക്കുറ്റി വില്ലേജിൽ കരയാം പറമ്പ് 
കര പുല്ലൻ വീട്ടിൽ ദേവസ്സി മകൻ ജോസ് എന്ന കക്ഷി 
27-3-2021 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാര്യ ലിമ അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പറ യുന്നവരാണ് പരേ തന്റെ നിയമാനു സത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


1 


അൻസ , സി . എ . 


മകൾ 


18 


2 


ആൻസൺ 


മകൻ 


14 


താഴ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ ആർക്കെ ങ്കിലും 
പരാ തിയുള്ള പക്ഷം 

ഈ 

പരസ്യം ഗ സ റ്റിൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


1 


ലിമ ജോസ് 


ഭാര്യ 


61 


2 


മകൻ 


37 


റെക്സ് ജോസ് പുല്ലൻ 
റോൺ ജോസ് പുല്ലൻ 


3 


32 


ഈ 


( 10 ) 
നമ്പർ എച്ച്3-7180 / 2021 . 

2021 സെപ്റ്റംബർ 1 . 
ആലുവ താലൂക്ക് ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
ക ര യിൽ ഉറു മ്പത്ത് വീട്ടിൽ യു . പി . ജോസഫ് മകൻ 
സാം ജോസഫ് എന്ന കക്ഷി 6-12-2015 -ാം തീയതി മരണപ്പെട്ട 
താണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണ 
മെ ന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേ തന്റെ ഭാര്യ ജാൻസി സാം 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേ ജ് 
ആ ഫീ സർ വഴി 

നട ത്തി യതിൽ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


അന്വഷണം 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 

ആർക്കെ ങ്കിലും 
പരാ തിയുള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 8 ) 
നമ്പർ എച്ച്3-7159 / 2021 . 

2021 സെപ്റ്റംബർ 1 . 
ആലുവ താലൂക്ക് ചൂർണിക്കര വില്ലേജിൽ തായിക്കാട്ടുകര 
പാർവണം വീട്ടിൽ ഭാസ് ക രൻ പിള്ള 

മകൻ 
സുനിൽകുമാർ ഭാസ്കരൻ പിള്ള എന്ന കക്ഷി 7-7-2021 -ാം 
തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ഇന്ദു ലേഖ മുരളീധരൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


താ ഴ 


പേര് 


വയസ് 


ക ര 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


ജാൻസി സാം 


ഭാര്യ 


64 


2 


പിയ സാം 


മകൾ 


32 


3 


ലിയ സാം 


37 


4 


ജോസഫ് സാം 


മകൻ 


31 


157 


7710 


KERALA GAZETTE 


[ PART III 


Paravoor Taluk 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 

ആർക്കെ ങ്കിലും 
പരാ തിയുള്ള പക്ഷം 

ഈ 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 11 ) 
നമ്പർ എച്ച്3-7162 2021 , 

2021 സെപ്റ്റംബർ 1 . 
ആലുവ താലൂക്ക് മലയാറ്റൂർ വില്ലേജിൽ മലയാറ്റൂർ കര , 
പെരിയപ്പാടൻ വീട്ടിൽ ചാക്കു മകൻ ബിജു , പി . സി . എന്ന 
കക്ഷി 12 -12 -2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ സിന്ധു ജോസ് അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പരസ്യം 

( 1 ) 
നമ്പർ ബി3-4737 2021 . 

2021 ആഗസ്റ്റ് 17 . 
പറവൂർ താലൂക്കിൽ കുന്നുകര വില്ലേജിൽ കുന്നുകര 
ക ര യിൽ പാനി ക്കു ള ങ്ങ ര 

വീട്ടിൽ പൗലോ മകൻ 
പാപ്പച്ചൻ , പി . പി . എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
എൽസി പാപ്പച്ചൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കുന്നുകര 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
20-8-2011 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 4 ( നാല് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


എൽസി പാപ്പച്ചൻ 


ഭാര്യ 


68 


1 


40 


2 


ബറ്റ് പി . പാപ്പച്ചൻ 


മകൻ 


40 


2 


15 


3 


ജൊമറ്റ് പോൾ 


37 


3 


9 


4 


35 


ഇന 


സിന്ധു ജോസ് 

ഭാര്യ 
ഇമ്മാനുവൽ ജേക്കബ് ബിജു മകൻ 

എയ്ഖ ഫിന ബിജു 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ ആർക്കെ ങ്കിലും 
പരാ തിയുള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 12 ) 
നമ്പർ എച്ച്3-718112021 . 

2021 സെപ്റ്റംബർ 1 . 
ആലുവ താലൂക്ക് ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
കരയിൽ പരിയാരത്ത് വീട്ടിൽ പി . സി . ഹൈദ്രോസ് മകൻ 
അബ്ദുൽ ഹമീദ് എന്ന കക്ഷി 28 -11 - 2 020 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടു ക്ക ണ മെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മക്കൻ 
സാബു അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ടി 
വില്ലേ ജാഫീ സർവഴി അന്വേഷണം നട ത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ഡെനിറ്റ് പി . പാപ്പച്ചൻ 

മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടി ഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 


നമ്പർ ബി3-5600 / 2021 . 


2021 സെപ്റ്റംബർ 1 . 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ ഗോതുരുത്ത് 
കരയിൽ കൈമാതുരുത്തി വീട്ടിൽ കെ . സി . ജോൺ മകൻ 
ജോബോയ് , കെ . ജെ . എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ഗീത ജോബോയ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചേന്ദമംഗലം 
വില്ലേജാഫീസർവഴി മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി 
ജോബോയ് , കെ . ജെ . 14-5-2021 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 ( മൂന്ന് ) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഫാത്തിമ ഹമീദ് 


ഭാര്യ 


69 


2 


സാബു 


മകൻ 


50 


3 


റസാക്ക് 


47 


1 


ഗീത ജോബോയ് 


ഭാര്യ 


55 


2 


ആൽറിൽ കെ . ജോബോയ് 


മകൻ 


25 


ഈ 


3 


അയന കെ . ജോബോയ് 


മകൾ 


20 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 

ആർക്കെ ങ്കിലും 
പരാ തി യു ള്ള പക്ഷം 

പ ര സ്യ 

ഗ സ റ്റി ൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ആലുവ . 

തഹശീൽദാർ . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . 

കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 21:19:19 
+ 05'30 ' 


158 


